Reg . He LTVIL 


Dortent of Ranula 

197 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


17th May 1978 


Vol. XXIII Trivandrum , Wednesday, 


[No. 326 


27th Vaisakha 1900 


GOVERNMENT OF KERALA 
Water & Transport (Transport- B ) Department 

NOTIFICATIONS 

1 
No. 8112/ TB2 /78 /W & T . 

Dated, Trivandrum , 12th May 1978. 
Whereas in exercise of the powers conferred by clause (1) of article 258 
of the Constitution , the President has in Notification No. 2 /4/63 /Jdl. II dated 
31-5-1963 authorised the Government of Kerala with their consent the 
functions of the Central Government under the Kerala Land Acquisition 
Act, 1961, ( Act 210f 1962) in relation to the acquisition of land for the 
purposes of the Union , in the Kerala State. 

And whereas it appears to the Government of Kerala that the land specie 
fied in the schedule below is needed or is likely to be needed for a public purpose 
to wit for doubling rail track between Ollur and Pudukad Railway Stations. 
Notice to that effect is hereby given to all whom it may concern in accord 
ance with the provisions of section 3 (1) of the said Act. 

Under Sub -section (4 ) of section 19 of the said Act, the Government 
direct that in view of the urgency of the case, the provisions of section 5 of 
the Act shall not apply to this case.. 

33/ 1659/MC 


കാർഷ 


രണഘടന , 268-9. വകുപ്പ് (1) > . ഖണ്ഡത്താൽ നൽകപ്പെട്ട അധി 

വിനിയോഗിച്ച് രാഷ്ടപതി, യു ണിയൻറ ആവശ്യങ്ങൾക്കായി 
കേരള സംസ്ഥാനത്ത് ഭൂമി വിലയ്ക്കെടുക്കുന്നത് സംബന്ധിച്ചിടത്തോളം 
1961 - ലെ കേരള സ്ഥലമെടുപ്പ് ആകടം (1962- ലെ 21 -ാം ആക° 39) 
( പകാരം കേന്ദ്ര ഗവൺമെൻറിൻറ പവൃത്തികൾ 31-5-1963 -ാം തീയതി 
യിലെ 2-4-1963 ജെ . ഡി . എൽ. 2 -ാം നമ്പർ പരസ്യ പ്രകാരം കേരള 
ഗവൺമെൻറിനെ ആ ഗവൺമെൻറിന്റെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിരി 
ക്കയാലും; 

താഴെ കാണിച്ചിരിക്കുന്ന പട്ടികയിൽ വിവരിച്ചിട്ടുളള ഭൂമി ഒരു പൊതു 
ക്കാര്യത്തിന്, അതായത് ഒല്ലൂരിനും പുതുക്കാടിനും ഇടയ്ക്ക് റെയിൽവെ 
പ്പാത ഇരട്ടിപ്പിക്കുന്നതിന് ആവശ്യമുണ്ടെന്നോ, ആവശ്യമുണ്ടാകാനിടയുണ്ടെന്നോ 
കേരളഗവൺമെൻറിന തോന്നുന്നതിനാലും അതിനുളള നോട്ടീസ അതു 
സംബന്ധിക്കുന്ന എല്ലാവർക്കും മേപ്പടി ആക്ട് 3 ( 1) എന്ന വകുപ്പിലെ 
വ്യവസ്ഥകൾ അനുസരിച്ച് ഇതിനാൽ നൽകിയിരിക്കുന്നു . ടി ആക്ട 
19 -ാം വകുപ്പ് 4 -ാം ഉപവകുപ്പു പ്രകാരം കേരള ഗവൺമെൻറ് (പസ്തുത 
സംഗതിയുടെ അടിയന്തിര സ്ഥിതി പരിഗണിച്ച് ടി ആക°s ° 5 -ാം വകു 
പ്പിലെ വ്യവസ്ഥകൾ ഈ പൊന്നുംവില നടപടിക്ക് ബാധകമല്ലെന്ന് നിർ 
ദ്ദേശിച്ചിരിക്കുന്നതിനാൽ ആ വിവരം ബന്ധപ്പെട്ട എല്ലാവർക്കും ഇതിനാൽ 
നൽകിയിരിക്കുന്നു . 


SCHEDULE 


(Block No. 111) 


District : Trichur 


Taluk : Trichur 


Village : Edakkunny 


Sl.No. 


Survey No. 


Description 


Extent 


1 


2 
3 
4 
5 


357/1 
357/2 
389 /Part 
390/Part 
391 /Part 


Dry now wet 

do . 
Dry 
Wet 


0.1740 
0.1214 
0.0110 
0.0184 
0.0220 


1 ) 


0.3468 . 


II 
No. 7719/ TB2/ 78/ W & T . 

Dated , Trivandrum , 15th May 1978 . 
Whereas in exercise of the powers conferred by clause (1) of Article 258 
of the Constitution , the President has in Notification No. 2/4/63 Jal, II dated 
31-5-1963 entrusted the Government of Kerala with their consent the func 
tions of the Central Government under the Kerala Land Acquisition Act, 
1961 (Act 21 of 1962) in relation to the acquisition of lands for the purposes 
of the Union in Kerala State. 

And whereas it appears to the Government of Kerala that the land 
specified in the schedule below is needed or is likely to be needed for a 
public purpose to wit, for road diversion for the approaches to the road over 
bridge on Pappanamcode-Kattakkada road (Near Industrial Estate ). 

Notice to that effect is hereby given to all whom it may concern , in 
accordance with the provisions of Section 3 (1) of the said Act. 

Under sub-section (4) of section 19 of the said Act, the Government 
direct that in view of the urgency of the csae, the provisions of section 5 of the 
Act, shall not apply to this case . 
ഭരണഘടന 258 -ാം വകുപ്പ് (1) -ാം ഖണ്ഡത്താൽ നൽകപ്പെട്ട അധി 

വിനിയോഗിച്ച് രാഷ്ടപതി 31-5-1963 -ാം തീയതിയിലെ 
2-4-1963 ജുഡീഷ്യൽ 2 -ാം നമ്പർ പരസ്യ പ്രകാരം യൂണിയൻ ആവശ്യ 
ങ്ങൾക്കായി ഈ സംസ്ഥാനത്ത് ഭൂമി പൊന്നുംവിലയ്ക്കെടുക്കുന്നതു സംബ 
ന്ധിച്ച് 1961 - ലെ കേരള സ്ഥലമെടുപ്പ് ആക്റ് (1962 - ലെ 21 -ാം 
ആക്റ്) പ്രകാരം കേന്ദ്ര ഗവൺമെൻറിൻറ 

ചുമതലകൾ കേരള ഗവൺ 
മെൻറിന്റെ സമ്മതത്തോടുകൂടി പ്രസ്തുത ഗവൺമെൻറിനെ ഭരമേൽപ്പിച്ചിരി 
ക്കയാലും താഴെ പട്ടികയിൽ വിവരിച്ചിട്ടുളള ഭൂമി ഒരു പൊതുക്കാര്യത്തിന് 
അതായത് പാപ്പനംകോട് ഇൻഡസ്ട്രിയൽ എസ്റേറററിനടുത്ത് നിർമ്മിച്ചി 
ട്ടുളള പാലത്തിൽ കൂടി . പാപ്പനംകോട് കാട്ടാക്കട റോഡു തിരിച്ചു 
വിടുന്നതിന് ( നേമം വില്ലേജ്) ആവശ്യമുണ്ടെന്നോ 

ആവശ്യമുണ്ടാകാ 
നിടയുണ്ടെന്നോ കേരളാ ഗവൺമെൻറിന് ബോദ്ധ്യമായിരിക്കയാലും അതി 
നുളള നോട്ടീസ് അതു സംബന്ധിക്കുന്ന എല്ലാപേർക്കും ടി ആക്ററ് 3 
(1) എന്ന വകുപ്പിലെ വ്യവസ്ഥകളനുസരിച്ച് ഇതിനാൽ നൽകിയിരിക്കുന്നു . 

ടി ആക്ററ് 18 ( 4) എന്ന വകുപ്പും പ്രകാരം സംഗതിയുടെ അടിയ തി 
രാവസ്ഥ പരിഗണിച്ച് (പസ്തുത ആക്ററ് 6 -ാം വകുപ്പിലെ വ്യവസ്ഥ 
കൾ ഈ സംഗതിയിൽ ബാധകമല്ലെന്നും ഗവൺമെൻറ് ഇതിനാൽ നി.88° 3 
ശിച്ചിരിക്കുന്നു . 

SCHEDULE 


കാരങ്ങൾ 


District : Trivandrum Taluk : Trivandrum Village: Nemom . 

( The extent given is approximate) 
Sl. No. Survey No. Sub division No. Description 

Extent 

H , A. 
73 

Dry 

00 00 25 


Sq. M. 


-- 


4 


III 


8105/ TB2/ 78/ W & T . 

Dated, Trivandrum , 15th May 1978 . 
Whereas in exercise of the powers conferred by clause (1) of article 258 
of the Constitution , the President hasin Notification No. 2/4 / 63/Jal. II dated 
31-5-1963 authorised the Government of Kerala with their consent the func 
tions of the Central Government, unedr the Kerala Land , Acquisition 
Act, 1961, (Act 21 of 1962 ) in relation to the acquisition of land for the pur 
poses of the Union, in the Kerala State . 

And whereas it appears to the Government of Kerala that the land speci 
fied in the schedule below is needed or is likely to be needed for a public purpose , 
to wit for doubling rail track between Ollur and Pudukad . Notice to that 
effect is hereby given to all whom it may concern , in accordance with the 
provisions of section 3 (1) of the said Act. 

Under sub -section (4 ) of section 19 of the said Act, the Government 
direct that in view of the urgency of the case, the provisions of section 5 of 
the Act shall not apply to this case . 

ഭരണഘടന , 258 -ാം വകുപ്പ് ( 1) -ാം ഖണ്ഡത്താൽ നൽകപ്പെട്ട അധി 
കാരങ്ങൾ വിനിയോഗിച്ച് രാഷ്ട്രപതി, യൂ ണിയൻ ആവശ്യങ്ങൾക്കായി 

കേരള സംസ്ഥാനത്ത് ഭൂമി വിലയ്ക്കെടുക്കുന്നത് സംബന്ധിച്ചിടത്തോളം 
1961 - ലെ കേരള സ്ഥലമെടുപ്പ് ആക്ട് (1962 - ലെ 21 -ാം ആക്ട്) 
പ്രകാരം കേന്ദ്ര ഗവൺമെൻറിൻറ് പരുത്തികൾ 31-5-1963 -ാം തീയതി 
യിലെ 2/4/1963 ജുഡിഷ്യൽ. 2 -ാം നമ്പർ പരസ്യപ്രകാരം കേരള 
ഗവൺമെൻറിനെ ആ ഗവൺമെൻറിൻറെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിരി 
ക്കയാലും.; 

താഴെ കാണിച്ചിരിക്കുന്ന പട്ടികയിൽ വിവരിച്ചിട്ടുളള ഭൂമി ഒരു പൊതു 
ക്കാര്യത്തിന്, അതായത് ഒല്ലൂരിനും പുതുക്കാടിനും ഇടയ്ക്ക് റെയിൽവെ 
പ്പാത ഇരട്ടിപ്പിക്കുന്നതിന് ആവശ്യമുണ്ടെന്നോ, ആവശ്യമുണ്ടാകാനിടയുണ്ടെന്നാ 
കേരളഗവൺമെൻറിന 

തോന്നുന്നതിനാലും അതിനുള്ള നോട്ടീസ് അതു 
സംബന്ധിക്കുന്ന എല്ലാവർക്കും മേപ്പടി ആക° s ( 1 ) എന്ന വകുപ്പിലെ 
വ്യവസ്ഥകൾ അനുസരിച്ച് ഇതിനാൽ നൽകിയിരിക്കുന്നു . ടി ആക്ട് 
19 -ാം വകുപ്പ് 4 -ാം ഉപവകുപ്പു പ്രകാരം കേരള ഗവൺമെൻറ് പ്രസ്തുത 
സംഗതിയുടെ അടിയന്തിരസ്ഥിതി പരിഗണിച്ച് ടി ആക°s ° 5 -ാം വകു 
പ്പിലെ വ്യവസ്ഥകൾ ഈ പൊന്നുംവില നടപടിക്ക് ബാധകമല്ലെന്ന് നിർ 
8 ° ദേശിച്ചിരിക്കുന്നതിനാൽ ആ വിവരം ബന്ധപ്പെട്ട എല്ലാവർക്കും ഇതിനാൽ 
നൽകിയിരിക്കുന്നു . 

SCHEDULE 


Taluk : Trichur 


( Block No. 107) 
District: Trichur 

Village : Edakkunny . 
Amsom or Desom : Edakkunny. 
Survey No. Description Extent Hectares : 
163 /Part 

Dry 

0.0021 


Sl.No. 


1 


5 


IV 
8109/ TB2/ 78/ w & T . 

Dated , Trivandrum , 15th May , 1978 . 
Whereas in exercise of the powers conferred by clauso ( 1 ) of 
article 258 of the Constitution , the President has in Notification 
No. 2/4 /63/ Jal. III dated 31-5-1963 authorised the Government of 
Kerala with their consent the functions of the Central Government 
under the Kerala Land Acquisition Act, 1961, ( Act 21 of 1962 ) in 
relation to the acquisition of land for the 

purposes of the 
Union , in the Kerala State . 

And whereas it appears to the Government of Kerala that the 
lands specified in the schedule below are needed or are likely to be 
needed for a public purpose , to wit for doubling rail track between 
Ollur and Pudukad Railway Stations. Notice to that effect is hereby 
given to all whom it may concern , in accordance with the provisions 
of sections 3 ( 1 ) of the said Act. 


Under sub - section (4 ) of section 19 of the said Act, the Govern 
ment direct that in view of the urgency of the case, the provisions 
of section 5 of the Act shall not apply to this case. 


ആ 


ഭരണഘടന , 258 -ാം വകുപ്പ് ( 1) -ാം ഖണ്ഡത്താൽ നൽകപ്പെട്ട അധി 
കാരങ്ങൾ വിനിയോഗിച്ച് രാഷ്ടപതി, യു ണിയന്റെ ആവശ്യങ്ങൾക്കായി 
കേരള സംസ്ഥാനത്ത് ഭൂമി വിലയ്ക്കെടുക്കുന്നത് സംബന്ധിച്ചിടത്തോളം 
1961 - ലെ കേരള സ്ഥലമെടുപ്പ് ആക്ട് (1962- ലെ 21 -ാം ആക°s ) 
പകാരം കേന്ദ്ര ഗവൺമെൻറിന്റെ ( പവിത്തികൾ 31-5-1963 -ാം തീയതി 
യിലെ 2/ 4/ 1963IJdl. II-ാം നമ്പർ പരസ്യ പ്രകാരം കേരള ഗവൺമെൻറിനെ 

ഗവൺമെൻറിന്റെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിരിക്കയാലും; 

താഴെ കാണിച്ചിരിക്കുന്ന പട്ടികയിൽ വിവരിച്ചിട്ടുളള ഭൂമി ഒരു പൊതു 
കാര്യത്തിന്, അതായത് ഒല്ലൂരിനുംപുതുക്കാടിനും ഇടയ്ക്ക് റെയിൽവെപ്പാത 
ഇരട്ടിപ്പിക്കുന്നതിന് ആവശ്യമുണ്ടെന്നാ, ആവശ്യമുണ്ടാകാനിടയുണ്ടെന്നാ 
കേരളഗവൺമെൻറിന 

തോന്നുന്നതിനാലും അതിനുളള നോട്ടീസ് അതു 
സംബന്ധിക്കുന്ന എല്ലാവർക്കും മേപ്പടി ആക്ട് 3 (1) എന്ന വകുപ്പിലെ 
വ്യവസ്ഥകൾ അനുസരിച്ച് ഇതിനാൽ നൽകിയിരിക്കുന്നു . ടി ആക്ട് 
19 -ാം വകുപ്പ് 4 -ാം ഉപവകുപ്പു പ്രകാരം കേരള ഗവൺമെൻറ് പ്രസ്തുത 
സംഗതിയുടെ അടിയന്തിരസ്ഥിതി പരിഗണിച്ച് ടി ആക്ട് 5 -ാം വകു 
പ്പിലെ വ്യവസ്ഥകൾ ഈ പൊന്നുംവില നടപടിക്ക് ബാധകമല്ലെന്ന് നിർ 
ദ്ദേശിച്ചിരിക്കുന്നതിനാൽ ആ വിവരം ബന്ധപ്പെട്ട എല്ലാവർക്കും ഇതിനാൽ 
നൽകിയിരിക്കുന്നു . 


6 


SOMEDULE 


(Block No. 114) 


District.Trichur 


Taluk.Trichur 


Village. - Edakkunny. 


( The extent given is approximate ) 


Sl.No. 


Survey No. 


Description 


. 


Extent in 
Hectares 
0.0420 


1 


2 


0.0248 


*564 /1 Part 
564/2 Part 
564/3 Part 
569/1 Part 
569/2 Part 
569/3 Part 


Dry now wet 

do. 
do . 
Dry 


3 


4 


0.0478 
0.0357 
0.0380 


5 


92 


0.0615 


6 


Total 


0.2498 


8110/ TB2/78 / W & T . 

Dated, Trivandrum , 15th May, 1978 . 
Whereas in exercise of the powers conferred by clause (1 ) of 
article 258 of the Constitution , the President has in Notification 
No. 2/4/63 Jdl . II dated 31-5-1963 authorised the Government of 
Kerala with their consent the functions of the Central Government 
under the Kerala Land Acquisition Act, 1961, (Act 21 of 1962) in 
relation to the acquisition of land for the 

purposes of the 
Union , in the Kerala State. 

And whereas it appears to the Government of Kerala that the 
lands specified in the schedule below are needed or are likely to be 
needed for a public purpose, to wit for doubling rail track between 
Ollur and Pudukad Railway stations. Notice 

to that 

effect is 
hereby given to all whom it may concern , in accordance with the 
provisions of section 3 (1 ) of the said Act. 

Under sub -section (4 ) of section 19 of the said Act, the Govern 
ment direct that in view of the urgency of the case, the provisions 
of section 5 of the Act shall not apply to this case . 


th 


കാർക 


ഭരണഘടന , മ58 -ാം വകുപ്പ് ( 1) -ാം ഖണ്ഡത്താൽ നൽകപ്പെട്ട അധി 

വിനിയോഗിച്ച് രാഷ്ടപതി, യു ണിയൻ ആവശ്യങ്ങൾക്കായി 
കേരള സംസ്ഥാനത്ത് മുമി വിലയ്ക്കെടുക്കുന്നത് സംബന്ധിച്ചിടത്തോളം 
1961 - ലെ കേരള സ്ഥലമെടുപ്പ് ആക°s (1962 - ലെ 21 -ാം ആക°3 ) 
പകാരം കേന്ദ ഗവൺമെൻറിൻറെ പ്രവൃത്തികൾ 31-6-1963 -ാം തീയതി 
യിലെ 2-4-1963 ജെ . ഡി . എൽ. 2 -ാം നമ്പർ പരസ്യ പ്രകാരം കേരള 
ഗവൺമെൻറിനെ ആ ഗവൺമെന്റിന്റെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിരി 
ക്കയാലും ; 

താഴെ കാണിച്ചിരിക്കുന്ന പട്ടികയിൽ വിവരിച്ചിട്ടുളള ഭൂമി ഒരു പൊതു 
കാര്യത്തിന്, അതായത് ഒല്ലൂരിനും പുതുക്കാടിനും ഇടയ്ക്ക് റെയിൽവെ 
പ്പാത ഇരട്ടിപ്പിക്കുന്നതിന് ആവശ്യമുണ്ടെന്നോ, ആവശ്യമുണ്ടാകാനിടയുണ്ടെന്നോ 
കേരളഗവൺമെൻറിന തോന്നുന്നതിനാലും അതിനുളള നോട്ടീസ് അതു 
സംബന്ധിക്കുന്ന എല്ലാവർക്കും മേപ്പടി ആക്ട് 3 ( 1) എന്ന വകുപ്പിലെ 
വ്യവസ്ഥകൾ അനുസരിച്ച് ഇതിനാൽ നൽകിയിരിക്കുന്നു . 

ടി ആക്ടും 
19 -ാം വകുപ്പ് 4 -ാം ഉപവകുപ്പു പ്രകാരം കേരള ഗവൺമെൻറ് (പസ്തുത 
സംഗതിയുടെ അടിയന്തിര സ്ഥിതി പരിഗണിച്ച് ടി ആക്ട് 6 -ാം വകു 
പ്പിലെ വ്യവസ്ഥകൾ ഈ പൊന്നുംവില നടപടിക്ക് ബാധകമല്ലെന്ന് നിർ 
ദ° ദേശിച്ചിരിക്കുന്നതിനാൽ ആ വിവരം ബന്ധപ്പെട്ട എല്ലാവർക്കും ഇതിനാൽ 
നൽകിയിരിക്കുന്നു . 


SCHEDULE 


District : -Trichur. 


Taluk :-Trichur. 


Village: -Edakkunny. 


(Block - 109) 

Description 


SI.No. 


Survey No. 


Extent (Hectares ) 


Dry 


638/1 Part 
638/2 Part 


0.0373 
0.1055 


2 


Total 


0,1428 


By order of the Governor, 

P. V. JOSEPH, 
Additional Secretary to Government 


WITHDRAWAL NOTIFICATION 
No.11310/ TB2/78/ W & T. 

Dated , Trivandrum , 15th May 1978. 
Under sub -section (1) of section 52 of the Kerala Land Acquisition Act 
1961 (Act. 21 of 1962), the Government of Kerala hereby withdraw from 
the acquisition of lands mentioned in the Schedule hereto annexed in respect 
of which land acquisition proceedings were initiated by the issue of the Noti 
fication No. 36310 /TB2/76 /PW dated 6-7-1976 under sub-section (1) of Sec 
tion 3 thereof published in the Gazette No, 405 dated 6-7-1976. 

1961 - ലെ കേരളാ സ്ഥലമെടുപ്പ് ആക്ററ് (1962 - ലെ 21 -ാം ആക്ററ്) 
62 -ാം വകുപ്പ് 1 -ാം ഉപവകുപ്പ് 

പ്രകാരം കേരളാഗവൺമെൻറ് ഇതോടു 
ചേർത്തിട്ടുളള പട്ടികയിൽ വിവരിച്ചിട്ടുളളതും 6-7-191 6 - ലെ 405 -ാം 
നമ്പർ കേരള ഗസററിൽ പ്രസ്തുത ആക്ററിലെ 3 -ാം വകുപ്പ് 

1 -ാം . 
ഉപവകുപ്പ് പ്രകാരം 6-7-1978 തീയതിയും 36310/ ററി ബി . 217 6 / 
പി . ഡബ്ലിയു എന്ന നമ്പരുമുളള പരസ്യ പ്രകാരം സ്ഥലമെടുപ്പു നടപടികൾ 
ആരംഭിച്ചിട്ടുളളതുമായ സ്ഥലം വിലയ്ക്കെടുക്കുന്നതിൽ നിന്നും ഇതിനാൽ 
പിൻവാങ്ങിയിരിക്കുന്നു . 

SCHEDULE 

District : -Trivandrum . 
Taluk :-Trivandrum . 

Village : -Vanchiyoor. 
SL.No. Survey No. 

Description 

Extent 

H. A. Sy. metres 
1038/4 Party 

Dry 

00. 00 . 85 
2 1038/6 Part 

Dry 

00 , 00. 85 
3 1046/6 

Dry 

00 . 06. 40 
1046/7 Part 

00 . 00. 90 


- 


4 


Dryl 


00 


09 


00 


By order of the Governor, 

P. V. JOSEPH, 

Additional Secretary to Government. 
Explanatory Note 

(This is not part of the Notification ) 
The Railway authorities have changed the alignment and forwarded 
fresh requisition. On the basis of the new requisition the lands have already 
been acquired and handed over to the Railways. Hence this notification . 


PRINTED AND PUBLISHED BY THE S.G.P. AT THE GOVERNMENT PRESS , 

TRIVANDRUM , 1978 . 


